Regn . No . KERBIL /2012/ 45073 
dated 5 -9 - 2012 with RNI 

Reg. No . രജി. നമ്പർ 
KL/ TV ( N )/ 634/2012 -14 


Government of Kerala 
കേരള സർക്കാർ 

2013 


सत्यमेव जयते 


GOVERNN 


കേരള 


രള സർക 


NMENT OF 


ാർ 
KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


THIRUVANANTHAPURAM , TUESDAY 


No . 


Vol. II | 
വാല്യം 2 [ 


| 16th July 2013 
2013 ജൂലൈ 16 
25th Ashadha 1935 
1935 ആഷാഢം 25 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART IV 


Private Advertisements and Miscellaneous 

Notifications 


വിശാല കൊച്ചി വികസന അതോറിറ്റി 


വിജ്ഞാപനം 


നമ്പർ ജി3 - 7138 /2012 / ജി. സി . ഡി . എ . 


2013 മേയ് 21. 


വിശാലകൊച്ചി വികസന അതോറിറ്റിയിൽ നിന്നും ലഭ്യമാകുന്ന സേവനവിവരങ്ങൾ 


കമ 
നമ്പർ 


സെക്ഷൻ 


സേവന 
വിവരം 


നിബന്ധനകൾ 


ലഭ്യമാകുന്ന 
ദിവസം 


- (2) 


(4) 


- ( 5 ) 


റവന്യൂ വിഭാഗം - വിവിധ വാടക / ലീസ് കരാർ വാടക കുടിശ്ശിക സർവ്വീസ് ടാക്സ് 
സ്കീമുകളിലെ കടമുറികൾ പുതുക്കൽ സഹിതവും ബാലൻസ് സെക്യൂരിറ്റി 
ഓഫീസ് പേസുകൾ 

തുക, കെട്ടിട നികുതി, വൈദ്യുതി 
ചാർജ്ജ്, വെള്ളക്കരം എന്നിവ അടച്ച് 
രസീത് ഹാജരാക്കണം 


എക്സിക്യൂട്ടീവ് 
കമ്മിറ്റിയുടെ 
തീരുമാനത്തിനുശേഷം 
30 ദിവസം 


2 


റവന്യൂ വിഭാഗം -- വിവിധ നിയമപ്രകാരമുള്ള നിയമപ്രകാരമുള്ള അപേക്ഷയരേഖകൾ 
സ്കീമുകളിലെ കടമുറികൾ/ അവകാശികൾക്കോ സമർപ്പിക്കണം, സർവ്വീസ് ടാക്സ് സഹിതം 
ഓഫീസ് പേസുകൾ മറ്റുള്ളവർക്കോ വാടക കുടിശ്ശിക , കെട്ടിട നികുതി, 

കൈമാറ്റം ചെയ്ത് വൈദ്യുതി ചാർജ്ജ്, വെള്ളക്കരം എന്നിവ 
നൽകൽ 

അടച്ചിരിക്കണം. കരാർ വയ്ക്കണം, 

കൈമാറ്റ ഫീസ്, ബാലൻസ് സെക്യൂരിറ്റി 
ഡെപ്പോസിറ്റ് എന്നിവ അടച്ചിരിക്കണം. 
കൂടിക്കാഴ്ചയ്ക്ക് ഹാജരായിരിക്കണം. 
എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ അംഗീകാരം 
ലഭിച്ചശേഷം കൈമാറ്റം അനുവദിക്കുന്നതാണ്. 


- (2 ) 


( 3) 


- ( 4) 


- ( 5) 


ം. 6ം 


റവന്യൂ വിഭാഗം - വിവിധ അലോട്ടിയുടെ മേൽപ്പറഞ്ഞ നിബന്ധനകൾക്ക് പുറമെ, മരണ - ടി . 
സ്കീമുകളിലെ കടമുറികൾ/ മരണശേഷം സർട്ടിഫിക്കറ്റ്, ലീഗൽ ഹെയർഷിപ്പ് 
ഓഫീസ് പേസുകൾ ആണെങ്കിൽ സർട്ടിഫിക്കറ്റ്, മറ്റ് അവകാശികളുടെ 

അനന്തരാവകാശി സമ്മതപത്രം എന്നിവ ഹാജരാക്കിയിരിക്കണം. 
കൾക്ക് കൈമാറ്റം നിശ്ചിത ഫോറത്തിൽ അപേക്ഷ 

ചെയ്ത് നൽകൽ സമർപ്പിക്കണം 
റവന്യൂ വിഭാഗം വിവിധ - കൈമാറ്റം 

നിശ്ചിത ഫോറത്തിൽ അപേക്ഷ സമർപ്പി പല ഓഫീസു 
സ്കീമുകളിലെ ഫ്ളാറ്റുകൾ/ ചെയ്ത് നൽകൽ ച്ചിരിക്കണം, വീടിന്റെ/ ഫ്ളാറ്റിന്റെ മുഴുവൻ കളുമായി 
വീടുകൾ പുനരധിവാസ 

തുകയും അധികവില , അധിക ഭൂമി വില ബന്ധപ്പെട്ടിട്ടുള്ള 
പ്ലോട്ടുകൾ 

ഉൾപ്പെടെ അടച്ചിരിക്കണം. കൂടിക്കാഴ്ചയ്ക്ക് നടപടി ക്രമങ്ങളാ 
ഹാജരാകണം. നിയമപ്രകാരമുള്ള കൈമാറ്റ യതിനാൽ സമയ 
ഫീസ് അടച്ചതിനുശേഷം കൈമാറ്റക്കരാർ പരിധി കാണിക്കു 
വയ്ക്കണം. എക്സിക്യൂട്ടീവ് കമ്മിറ്റി 

വാൻ നിർവ്വാഹമില്ല . 
തീരുമാനം ലഭ്യമാക്കണം. 

എന്നാൽ അലോട്ടി 
എല്ലാ രേഖകളും 
കൃത്യമായി 
ഹാജരാക്കിയാൽ 
പരമാവധി 15 
ദിവസത്തിനകം 
കരട് ആധാരം 
നൽകുന്നതാണ്. 


റവന്യൂ വിഭാഗം വിവിധ 
സ്കീമുകളിലെ ഫ്ളാറ്റുകൾ/ 
വീടുകൾ 
പുനരധിവാസ പ്ലോട്ടുകൾ 


അലോട്ടിയുടെ മുകളിൽ പറഞ്ഞ നിബന്ധനകൾക്ക് പുറമേ, 
മരണശേഷം - മരണ സർട്ടിഫിക്കറ്റ്, ലീഗൽ ഹെയർഷിപ്പ് 
ആണെങ്കിൽ സർട്ടിഫിക്കറ്റ്, മറ്റ് അവകാശികളുടെ 
അനന്തരാവകാശി സമ്മതപത്രം എന്നിവ ഹാജരാക്കിയിരി 
കൾക്ക് ആധാരം ക്കണം. എക്സിക്യൂട്ടീവ് കമ്മിറ്റി 
ചെയ്ത് നൽകൽ തീരുമാനം ലഭ്യമാക്കണം. 


പല ഓഫീസു 
കളുമായി 
ബന്ധപ്പെട്ടിട്ടുള്ള 
നടപടി ക്രമങ്ങളാ 
യതിനാൽ 
സമയപരിധി 
കാണിക്കുവാൻ 
നിർവ്വാഹമില്ല . 
എന്നാൽ അലോട്ടി 
എല്ലാ രേഖകളും 
കൃത്യമായി 
ഹാജരാക്കിയാൽ 
പരമാവധി 15 
ദിവസത്തിനകം 
കരട് ആധാരം 
നൽകുന്നതാണ്. 


6 


ആധാരം ചെയ്ത് കരാർപ്രകാരം മുഴുവൻ തുകയും 
നൽകൽ 

അടച്ചിരിക്കണം 


റവന്യൂ വിഭാഗം- വിവിധ 
സ്കീമുകളിലെ ഫ്ളാറ്റുകൾ/ 
വീടുകൾ പുനരധിവാസ 
പ്ലോട്ടുകൾ 


- റവന്യൂ വിഭാഗം- പ്ലോട്ടുകളുടെ ആധാരം ചെയ്ത് ബാദ്ധ്യത മുഴുവൻ അടച്ച് തീർക്കണം. 
അധിക ഭൂമിവില 

നൽകൽ 

കോടതിയിൽ കേസ് ഫയൽ 
ചെയ്തിട്ടുള്ള കേസുകളിൽ വിധിപ്രകാരം 
തുടർ നടപടി സ്വീകരിക്കണം. 


എസ്റ്റേറ്റ് വിഭാഗം- വിവിധ 
സ്കീമുകളിലെ പ്ലോട്ടുകൾ 


3 മാസം മുതൽ 
4 മാസം വരെ 


അലോട്ട്മെന്റ് ടെണ്ടർ നടപടി സ്വീകരിക്കൽ, ടെണ്ടർ/ ലേലം 
ഉത്തരവ് നൽകൽ/ നടത്തി നിർവ്വാഹക സമിതി മുമ്പാകെ 
ആധാരം 

സമർപ്പിക്കൽ, നിർവ്വാഹക സമിതിയുടെ 
തയ്യാറാക്കൽ അംഗീകാരം, നടപടിക്രമങ്ങൾ 
മുതലായവ പൂർത്തിയായാൽ അപേക്ഷകൻ തുക 

മുഴുവൻ അടച്ചശേഷം കരട് തീറാധാരം 
നൽകുന്നതാണ്. 


2 മുതൽ 4 മാസം 
വരെ 


10 


എസ്റ്റേറ്റ് വിഭാഗം- കടമുറികൾ ടെണ്ടർ/ ലേലം ടെണ്ടർ/ ലേലം കഴിഞ്ഞാൽ തുക 
ഓഫീസ് പേസുകൾ/ മുഖേന അലോട്ട് അടച്ചശേഷം പാട്ടക്കരാർ വയ്ക്കണം. 
ബങ്കുകൾ/ വീടുകൾ/ 

ചെയ്യൽ 
ഫ്ളാറ്റുകൾ 
എസ്റ്റേറ്റ് വിഭാഗം ഗ്രൗണ്ടുകൾ അതോറിറ്റി വക അപേക്ഷകൻ ഗ്രൗണ്ട് സ്റ്റേഡിയത്തിന്റെ 
സ്റ്റേഡിയം 

ഗ്രൗണ്ട് സ്റ്റേഡിയം ലഭ്യത ഉറപ്പ് വരുത്തി നിശ്ചിത 
മുതലായവയുടെ ഫോറത്തിൽ അപേക്ഷ സമർപ്പിച്ച്, 
അലോട്ട്മെന്റ് സെക്യൂരിറ്റി ഡിപ്പോസിറ്റ്, വാടക , 

സർവ്വീസ് ടാക്സസ്മുതലായവ അടയ്ക്കണം. 


തുക അടച്ചശേഷം 
3 - 4 ദിവസത്തിനകം 
അലോട്ട്മെന്റ് 
ഉത്തരവ് നൽകുന്ന 
താണ്. എഞ്ചിനീ 
യറിംഗ് വിഭാഗത്തിൽ 
നിന്നും ബാദ്ധ്യത 
യില്ലെന്ന് റിപ്പോർട്ട് 
ലഭിച്ച് 30 ദിവസ 
ത്തിനകം നൽകുന്ന 
താണ്. 


11 


പ്ലാനിംഗ് വിഭാഗം 


20 ദിവസം 


നോ ഒബ്ജക്ഷൻ 
സർട്ടിഫിക്കറ്റ് 


ആധാരത്തിന്റെ പകർപ്പ്, സ്ഥലത്തിന്റെ 

കെച്ച് എന്നിവ ഹാജരാക്കണം. 
അടയ്ക്കേണ്ട ഫീസ് ? 20 


12 


ലോൺ വിഭാഗം - 
ഇ . ഡബ്ല . എസ്. ഭവന 
വായ്പകൾ സർക്കാർ 
ഉത്തരവുകൾ പ്രകാരം 
കുടിശ്ശിക എഴുതിത്തള്ളി 
യിട്ടുള്ളതാണ്. 


ആധാരം തിരികെ 
നൽകുന്ന 
നടപടികൾ 
സ്വീകരിച്ചുവരുന്നു . 
പണയക്കിഴിവ് 
രജിസ്റ്റർ ചെയ്യുന്നു . 


വായ്പക്കാരൻ മരണപ്പെട്ടാൽ മരണ 
സർട്ടിഫിക്കറ്റ്, അവകാശം സർട്ടിഫിക്കറ്റ്, 

100 - ന്റെ മുദ്രപത്രത്തിൽ അവകാശികൾ 
ഒപ്പുവച്ച സമ്മതപത്രം എന്നീ രേഖകൾ 
ഹാജരാക്കേണ്ടതാണ്. ആധാരം കൈപ്പറ്റുന്ന 
ആളുടെ തിരിച്ചറിയൽ കാർഡും 
ഹാജരാക്കേണ്ടതാണ്. 


ആവശ്യമായി 
രേഖകൾ എല്ലാം 
ഹാജരാക്കി 
പരമാവധി 15 
ദിവസം 


13 എൽ. ഐ . ജി ./ എം . ഐ . ജി. (1) കരാർ പ്രകാരം 
എച്ച്. ഐ . ജി . ഭവന 

മുഴുവൻ തുകയും 
വായ്പകൾ 

ഈടാക്കിയതിനു 
ശേഷം ആധാരം 
തിരികെ നൽകുന്ന 
നടപടി സ്വീകരിക്കുന്നു . 
( 2 ) കുടിശ്ശികയുള്ള 
വായ്പക്കാരുടെ പേരിൽ 
ജപ്തി നടപടികൾ 
സ്വീകരിക്കുന്നതിന് 
ജില്ലാ കളക്ടർക്ക് 
ശുപാർശ അയയ്ക്കുന്നു. 


2 മാസം 


- എസ്റ്റേറ്റ് വിഭാഗം 
പുനരധിവാസ 
പ്ലോട്ടുകൾ 


അതോറിറ്റി വിവിധ 

ഒറിജിനൽ ചാർജ്ജ്ലിസ്റ്റ് 
പദ്ധതികൾക്കായി സ്ഥലം (2 ) കക്ഷി മരണപ്പെട്ടതാണെങ്കിൽ മരണ 
ഏറ്റെടുത്തതിനെ തുടർന്ന് സർട്ടിഫിക്കറ്റ്. 
അനുവദിച്ച പുനരധിവാസ ( 3) അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് 
പ്ലോട്ട് രജിസ്റ്റർ ചെയ്ത് ( 4) നോട്ടറി സാക്ഷ്യപ്പെടുത്തിയ 
നൽകുക. 

സമ്മതപത്രം 


15 എസ്റ്റേറ്റ് വിഭാഗം - 

എൽ. എ . ആർ. കേസുകൾ 


എൽ. എ . ആർ. കേസുകളു 
മായി ബന്ധപ്പെട്ട 
നടപടികൾ സ്വീകരിക്കുന്നു . 
പൊതുജനങ്ങൾക്ക് നേരിട്ട് 
സേവനം നൽകുന്നില്ല. 


SL. 


Section 


Designated 

Officer 


1st Appellate 

Authority 


2nd Appellate 

Authority 


No . 


പ്ലാനിംഗ് ടൗൺ പ്ലാനർ (1) 

സീനിയർ ടൗൺ പ്ലാനർ 
എഞ്ചിനീയറിംഗ് 

എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ (I) സൂപ. എഞ്ചിനീയർ 
എസ്റ്റേറ്റ് എസ്റ്റേറ്റ് ഓഫീസർ i/c 

അഡ്. ഓഫീസർ 
ഫിനാൻസ്, റവന്യൂ & ലോൺ അസി.അഡ്. ഓഫീസർ 

അഡ്. ഓഫീസർ 


സെക്രട്ടറി 
സെക്രട്ടറി 
സെക്രട്ടറി 
സെക്രട്ടറി 


( ഒപ്പ്) 
സെക്രട്ടറി. 


കൊച്ചി. 


